Government of Kerala 
കേരള സർക്കാർ 

2012 


Regn .No. KERBIL /2012 / 45073 
- dated 5 - 9- 2012 with RNI 


Reg . No . രജി. നമ്പർ 
KL /TV ( N )/12/ 12 -14 


GOVERN 


ക 


രള സർക്ക 
VMENT OF 


ക ആക്കാൻ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- No. | 20 


Vol. I ) 
വാല്യം 1 ) 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd October 2012 
2012 ഒക്ടോബർ 23 
1st Karthika 1934 
1934 കാർത്തികം 1 


നമ്പർ 


PART III 
Police Department 


NOTIFICATION 


No , T4/ 27792 /2012 . 


15th October 2012 . 


The Select List of Sis fit for promotion as CIs for 
the year 2003 ( for the vacancies in 2004 ) published vide 
Police Headquarters Notification No. T4 - 1138/ 2004 
dtd . 27 - 1 -2004 stands modified to this extent. 


The Ad -hoc Departmental Promotion Committee 
(Lower ) held on 24 - 8 - 2012 Considered the case of 
Sri K . Aswa Kumar, now CI of Police , for inclusion of his 
name in the Select List of Sub Inspectors of Police fit 
for promotion as Circle Inspectors of Police for the year 
2003 ( for the vacancies in 2004 ) for restoration of 
seniority. The Committee decided to include his name in 
the Select List as Serial No. 24 ( A ) as shown below . 


( Sd.) 
State Police Chief and Convenor, 

Departmental Promotion 

Committee (Lower ). 


Police Headquarters, 
Thiruvananthapuram . 


Select List of SIs for the year 2003 


Sl. No. 24 


Sri N . C . Rajmohan 


ലേല പരസ്യം 


Sl. No. 24 (A ) Sri K . Aswa Kumar 


Sl. No . 24 (a) 


Sri M . Ramesh Kumar 


നമ്പർ 02/ 43688 / 2010/ ഇ . ആർ. 


2012 ഒക്ടോബർ 5. 


Sl. No. 24 (b ) 


Sri S . T. Suresh Kumar 


Sl. No . 25 Sri T. P. Premarajan 

The above decision of the Ad -hoc DPC 
was approved by the Government vide Letter 
No. 78037/ A2/ 2012/ Home dtd. 29 - 9- 2012 . 


-- എറണാകുളം റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 
കീ ഴി ലു ള്ളതും കള മ ശ്ശേ രി സായുധ സേനാ ക്യാമ്പിൽ 
സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 2012 
ന വം ബർ മാസം 28 -ാം തീയതി രാവിലെ 11 മണിക്ക് 
പ്രസ്തുത ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലം ചെയ് 
വിൽക്കുന്നതാണ്. 


40 


KERALA GAZETTE 


[PART III 


TENDER NOTICE 


രജിസ്റ്റർ നമ്പർ 


ക്രമ 
നമ്പർ 


വാഹനത്തിന്റെ നിരതദ്രവ്യം 
- വിവരം 


| 1 


കെ . എൽ. 07 ടി 5344 


500 


1997 മോഡൽ, 
ടി . വി .എസ്.സുസുക്കി 
മോട്ടോർ സൈക്കിൾ 


2 


കെ . എൽ. 01 എ . എം . 2445 2005 മോഡൽ ബജാജ് 400 

സി. ടി . 100, മോട്ടോർ 
- സൈക്കിൾ 


ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 
ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം 
തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുമ്പ്നിശ്ചയിച്ചിട്ടുള്ള 
നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ടെണ്ടർ 
നൽകുവാൻ ആഗ്രഹിക്കു ന്ന വർ ആയത് അന്നേ ദിവസം 
11 മണിക്ക് മുൻപായി “ അസിസ്റ്റന്റ് കമാന്റന്റ്, സായുധ സേനാ 
ക്യാമ്പ്, എറണാകുളം, കളമശ്ശേരി എന്ന വിലാസത്തിൽ 
അയക്കേണ്ടതും കവറിനുമുകളിൽ “ വാഹനം വാങ്ങുവാനുള്ള 
ട ണ്ട ർ എ ന്നു വ്യ ക്ത മാ യി എ ഴു ത ണ്ട തു മാ ണ് . 
ടെണ്ടറിനോടൊപ്പം എറണാകുളം റൂറൽ ജില്ലാ പോലീസ് 
സൂപ്രണ്ടിന്റെ പേരിൽ നിശ്ചിത നിരതദ്രവ്യം അടച്ച് ഡ്രാഫ്റ്റ് 
അടക്കം ചെയ്യേണ്ടതാണ്. 


[ No . 9 /2012] 
No. E145837/ 12C . 

- 1st October 2012 . 
Sealed tenders are invited for the regular refilling of 
toners and replacement of toner catridge , drum and other 
spares if necessitates for the 124 Numbers of Computer 
Laser Printers available in the Police Stations/CI Offices/ 
DYSP Offices/ AR Camp /Women Cell and District Police 
Office in the Kannur District to be refilled on demand at 
the respective Police Stations/Offices for the period upto 
31- 12 - 2013 . The model numbers of the Printer /Machines 
are furnished below . 

- Model HP Laser Jet 2015 , 3052,1020 , 1007, P 2055dn & 
- M 1319f Panasonic MF KXMB 2010SX Printer. 

Intending tenderers may submit their applications to 
the District Police Chief, Civil Station P . 0 ., 
Kannur-670 002 and obtain the requiste tender form in 
which the tender should be submitted . Application for 
the tender forms should be accompanied by a receipt for 
cash remittance of ` 1 ,050 (including VAT ) remitted at the 
District Police Office , Kannur and the said amount is not 
refundable at any circumstances . The tender forms are 
not transferable . Date and time of closing the issue of 
tender forms will be on 2 - 11 - 2012 at 4 p .m . Last date and 
time of receipt of tender is 2 - 11 - 2012 , 5 p . m . Cheque / 
Draft/ Postal Order and Postage Stamps will not be 
accepted towards the cost of tender forms and tender 
forms will not be send by V . P . P . either. Duplicate tender 
form if required will be issued at 525 (including VAT) 
per copy. Date upto the rates are to be firm is 31 - 12 
2013. 

The envelope containing tender should be 
superscribed “ Tenders for refilling of toners of computer 
laser Printers of Kannur District Police ” with tender no . 
and addressed to the District Police Chief , Civil Station P. O ., 
Kannur- 670 002 . The tenders will be opened at 11 a . m . of 
3 - 11 - 2012 in the presence of such tenderers or their 
authorized persons who may be present at that time. 


ലേലം കഴിഞ്ഞാലുടൻ ടെണ്ടറുകൾ തുറക്കു ന്നതും 
ടെണ്ടറിലെ തുക ലേലത്തുകയേക്കാൾ കൂടുതലാണെങ്കിൽ 
ടെണ്ടർ നൽകിയ ആളുടെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിച്ചിട്ടുണ്ടെങ്കിൽ ടിയാളുടെ 
പേരിൽ ലേലം സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും ടിയാൻ ഉടൻ 
തന്നെ ലേ സംഖ്യ യും വിൽപ്പന നികുതിയും 
ഉൾപ്പെടുന്ന തുകയുടെ പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) 
അടയ്ക്കേണ്ടതും ലേലം സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാലുടൻ 
ബാക്കി തുക കൂടി അടച്ച് ലേലം ചെയ്ത വാഹ ന ങ്ങൾ 
സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 


മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് വിപരീതമായി ടിയാൻ 
പവർ ത്തി ക്കു ക യാ ണ ങ്കിൽ ടിയാൻ അ ട ച്ച തുക 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ലേലം ചെയ്ത വാഹനം 
പുനർ ലേലം ചെയ്യു ന്നതും അതു മൂലം എന്തെ ങ്കിലും 
നഷ്ടം സർക്കാ രിനു സംഭ വിക്കു ക യാ ണെ ങ്കിൽ ആയത് 
മുൻലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. മറിച്ച് 
ലാഭമുണ്ടാകുകയാണെങ്കിൽ ആയതിന് മുൻ ലേലക്കാരൻ 
അർഹനല്ലാത്തതുമായിരിക്കും. 


CONDITIONS 


ലേലത്തിൽ പങ്കെടുത്തവർ കെട്ടിവച്ച നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടനെ തിരികെ കൊടുക്കുന്നതാണ്. 


ലേല ത്തിൽ വിലക്കു വാ നുള്ള വാഹനം പ്രവർത്തി 
ദിവസങ്ങളിൽ രാവിലെ 10 - നും വൈകിട്ട് 5- നും ഇടയിൽ 
കള മ ശ്ശേ രി സാ യുധ സേനാ വിഭാഗം അസിസ്റ്റന്റ് 
കമാണ്ടന്റിന്റെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടെ പരിശോധിക്കാ 
വുന്നതാണ്. 


1. Every tenderer should remit 1 % as EMD i. e. 5 ,000 

in favour of “District Police Chief, Kannur ” either 

through DD or cash remittance at this Office . 
2 . The tenderer should enclose an agreement as 

described in tender forms in Stamp Paper worth 100 . 
3. The successful tenderer should sign an agreement in 

Stamp Paper worth - 100 and deposit 5 % value of 
the contract as security deposit. 

Further details can be had from the Office of the 
under signed during office hours . The District Police Chief, 
Kannur have the right to reject the tender without assigning 
any reason . 


യാതൊരു കാരണവും കൂടാതെ ലേലം മാറ്റി വയ്ക്കുന്ന 
തിനും അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനും ജില്ലാ പോലീസ് 
മേധാവിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
എറണാകുളം റൂറൽ, 
ആലുവ. 


( ഒപ്പ്) 
എറണാകുളം റൂറൽ 
ജില്ലാ പോലീസ് മേധാവി. 


District Police Office , 
Kannur. 


| (Sd.) 
District Police Chief 


